© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 മാര്‍ച്ച്‌ 9 





തിരുവനന്തപുരം, 2nd March 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 18 9 
Vol. X Thiruvananthapuram, 0 Kombhart. 1196 No. 





1942 209030}Mo 11 


ക്യു 110 Phalguna 1942 








PART III 
Forest Department 


സോഷ്യല്‍ ഫോറസ്രടി ഡിവിഷന്‍, കോട്ടയം 


ദര്‍ഘാസ്‌ പരസ്യം 
നമ്പര്‍ എസ്‌.എഫ്‌. 2-801/2020. 2021 ജനുവരി 22. 


കേരള വനം വകുപ്പില്‍ രജിസ്റ്റര്‍ ചെയ്തിട്ടുള്ള സര്‍ക്കാര്‍ ഉത്തരവ്‌ ജി. ഒ. (എംഎസ്‌.) നമ്പര്‍ 26/17/എഫ്‌ & 
ഡബ്ല്്യു.എല്‍.ഡി. തീയതി 20-5-2017 പ്രകാരം നിലവില്‍ യോഗ്യരായ “എ, ബി, സി' ക്ലാസ്‌ കരാറുകാരില്‍ നിന്നും താഴെ 
പട്ടികയില്‍ വിവരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതിന്‌ ദര്‍ഘാസ്‌ ക്ഷണിക്കുന്നു. കരാറുകാരന്‍ വനം വകുപ്പില്‍ നിലവിലുള്ളതും, സര്‍ക്കാര്‍ 
ഭാവിയില്‍ പ്രാബല്യത്തില്‍ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുവാന്‍ ബാദ്ധ്യസ്ഥരാണ്‌. ദര്‍ഘാസ്‌ 
പമാണങ്ങളും ദര്‍ഘാസ്‌ ഷെഡ്യൂളുകളും താഴെ ഒപ്പിട്ടിരി ക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസില്‍ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളില്‍ ലഭ്യമാകുന്നതാണ്‌. നിരത്ദ്രവൃം ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ പൊതുമേഖലാ ബാങ്കില്‍ നിന്നോ അസിസ്റ്റന്റ്‌ 
കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌ സോഷ്യല്‍ ഫോറസ്രടി കോട്ടയത്തിന്റെ പേരില്‍ മാറാവുന്ന വിധത്തില്‍ ഡിമാന്റ്‌ ര്രാഫ്റ്റ്‌ 
എടുക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില പണമായോ ഡിമാന്റ്‌ (്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്‌. 











പട്ടിക 
a ദര്‍ഘാസ്‌ ന 
തൈക തൈകളുടെ അടങ്ക നിരത 
ദര്‍ഘാസ്‌ ഡിവിഷന്റെ ജോലിയുടെ ജ്യ ഫോറത്തിന്റെ 
a & 7 ഉല്‍പ്പാദിപ്പിക്കേണ്ട ഏകദേശ തുക a ദ്രവ്യം 
നമ്പര്‍ പേര്‍ പേര്‍ [) ല്ല 
റേഞ്ചി എണ്ണം z z z 
(റ) (2) (3) (4) (ര) (6) (7) (8) 
54/2021-22 സോഷ്യല്‍ 50 തേക്ക്‌ ബെഡ്‌ നഴ്‌സറി കോട്ടയം 30000 4,33,600 900 + 162 11,000 
ഫോറസ്ട്രി നിര്‍മ്മാണ ജോലി ജി.എസ്‌.ടി. 18% 
ഡിവിഷന്‍, 
കോട്ടയം 





Gaz. No. 9/2021/DTP (Forest). 


331 


2nd Marcu 2021] FOREST DEPARTMENT 128 








() 


(2) (3) (4) (5) (6) (7) (8) 





55/2021-22 


56/2021-22 


57 /2021-22 


സോഷ്യല്‍ 0 തേക്ക്‌ ബെഡ്‌ നഴ്സറി പൊന്‍കുന്നം 30000 4,32,000 900 + 162 11,000 
ഫോറസ്ട്രി നിര്‍മ്മാണ ജോലി ജി.എസ്‌.ടി. 18% 
ഡിവിഷന്‍, 
കോട്ടയം 
ം 2500 വലിയ കൂടതൈകള്‍ കോട്ടയം ജില്ല 2500 2,20,000 500 + 90 5,500 
ഉല്‍പ്പാദിപ്പിക്കുന്ന ജോലി ജി.എസ്‌.ടി. 18% 
ം 2500 വലിയ കുടതൈകള്‍ പൊന്‍കുന്നം 5000 4,40,000 880 + 158 11,000 
ഉല്‍പ്പാദിപ്പിക്കുന്ന ജോലി ജി.എസ്‌.ടി. 18% 





മേല്‍ പട്ടികയില്‍ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ്‌ ഏകദേശമാണ്‌. ജോലി പൂര്‍ത്തീകരിക്കുന്ന അവസരത്തില്‍ 


അളവില്‍ വൃത്യാസം വരാവുന്നതാണ്‌. യഥാസമയം ജോലികള്‍ ചെയ്തു തീര്‍ക്കാത്ത പക്ഷം നിലവിലുള്ള നിയമപ്രകാരം 


വനം വകുപ്പ്‌ നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാന്‍ കരാറുകാരന്‍ ബാദ്ധൃസ്ഥനാണ്‌. മേല്‍പ്പറഞ്ഞ ഏതു ജോലിയും ഏതു 


സമയത്തും ഒരു കാരണവും കൂടാതെ റദ്ദാക്കുവാന്‍ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്‌ അധികാരമുള്ളതായിരിക്കും. 


നിലവിലുള്ള എല്ലാ ദര്‍ഘാസ്‌//കരാര്‍ നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും. 


ദര്‍ഘാസ്‌ ഫോറം ലഭ്യമാകുന്ന അവസാന തീയതിയും സമയവും--15-3-2021 ഉച്ചയ്ക്ക്‌ 12 മണി. 


ദര്‍ഘാസ്‌ തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും MAWANo—15-3-2021, ഉച്ചയ്ക്കുശേഷം 2.30 മണി. 


ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും 5-3-2021, ഉച്ചയ്ക്കുശേഷം 3 മണി. 


ഏതെങ്കിലും കാരണങ്ങളാല്‍ 15-3-2021-ന്‌ അവധിയാണെങ്കില്‍ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും 


അതേ സമയത്തും പ്രസ്തുത ദര്‍ഘാസ്‌ നടത്തുന്നതാണ്‌. 


ഈ രണ്ട്‌ തീയതിയിലും ടി ദര്‍ഘാസ്‌ നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയോ ആണെങ്കില്‍ മേല്‍ 


വിവരിച്ച നിബന്ധനകള്‍ക്ക്‌ വിധേയമായി 18-3-2021, 21-3-2021, 22-3-2021-ന്‌ അതേ സ്ഥലത്തും അതേ സമയത്തും പ്രസ്തുത 


ദര്‍ഘാസ്‌ നടത്തുന്നതായിരിക്കും. 


നിബന്ധനകള്‍ 


ദര്‍ഘാസ്‌ ഫോറം പ്രവൃത്തി ദിവസങ്ങളില്‍ കോട്ടയം, സോഷ്യല്‍ ഫോറസ്ര്രി ഓഫീസില്‍ നിന്നും 
ലഭ്യമാകുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ പൊതുമേഖലാ ബാങ്കില്‍ 
നിന്നോ കോട്ടയം അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫീസറുടെ പേരില്‍ ഡിമാന്റ്‌ (ഡാഫ്റ്റായോ പണമായോ 
ഒടുക്കാവുന്നതാണ്‌. ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ഒരിക്കല്‍ അടച്ചത്‌ ഒരു കാരണവശാലും മാറ്റി 
നല്‍കുന്നതോ മറ്റ്‌ ജോലികള്‍ക്കുള്ള ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയിലേക്ക്‌ മാറ്റി നല്‍കുകയോ ചെയ്യുന്നതല്ല. 


ഒരാളുടെ പേരില്‍ അനുവദിച്ച ദര്‍ഘാസ്‌ ഫോറം കൈമാറ്റം ചെയ്യപ്പെടാവുന്നതോ മറ്റ്‌ ജോലികള്‍ക്ക്‌ 


ഉപയോഗിക്കാവുന്നതോ അല്ല. 


ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നതിനുമുമ്പ്‌ കരാറുകാരന്‍ ദര്‍ഘാസ്‌ കരാര്‍ വൃവസ്ഥകള്‍ പരിശോധിക്കേണ്ടതാണ്‌. ടെണ്ടര്‍ 
ലഭിച്ചതിനുശേഷം ഇക്കാരൃത്തിലുള്ള അജ്ഞത പിന്നീട്‌ ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല. 


കരാറുകാരന്‍ ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നതിനുമുമ്പ്‌ ജോലി ചെയ്യേണ്ട സ്ഥലവും ചെയ്യേണ്ട ജോലിയും കണ്ട്‌ 
ബോദ്ധ്യപ്പെടേണ്ടതാണ്‌. ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല. 


കരാറുകാരന്‍ കരാര്‍ തുക അടിസ്ഥാന നിരക്കിന്റെ ശതമാനത്തില്‍ അക്കത്തിലും അക്ഷരത്തിലും നിശ്ചിത 
കോളത്തില്‍ രേഖപ്പെടുത്തേണ്ടതാണ്‌. അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയതില്‍ വൃത്യാസമുള്ളപക്ഷം 
കുറഞ്ഞ തുക രേഖപ്പെടുത്തിയത്‌ കണക്കിലെടുക്കുകയും ആയത്‌ അംഗീകരിക്കാന്‍ കരാറുകാരന്‍ ബാദ്ധൃസ്ഥനായിരി 
ക്കുന്നതുമാണ്‌. ദര്‍ഘാസില്‍ രേഖപ്പെടുത്തിയ തുക വനം വകുപ്പിന്റെ അടങ്കല്‍ തുകയേക്കാള്‍ വളരെ കുറഞ്ഞ 
തുകയാണെങ്കില്‍ ടി തുകയ്ക്ക്‌ ടി ജോലി ചെയ്യുവാന്‍ സാധിക്കുകയില്ലെന്ന്‌ വനം വകുപ്പിന്‌ സംശയം ജനിക്കുക 
യാണെങ്കില്‍ ഇക്കാരൃത്തില്‍ കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത്‌ ബോദ്ധ്യപ്പെടുകയാണെങ്കില്‍ പ്രതേക 
സെക്യൂരിറ്റി തുകയായി കരാര്‍ തുകയുടെ 10% പരമാവധി ₹ 30,000 കരാറുകാരന്‍ കരാര്‍ സ്ഥിരപ്പെടുത്തുന്നതിനുമുമ്പായി 
അടയ്ക്കേണ്ടതാണ്‌. കരാറുകാരന്‍ സമര്‍പ്പിച്ച വിശദീകരണം ബോദ്ധൃപ്പെടാത്തപക്ഷം ദര്‍ഘാസ്‌ 
നിരാകരിക്കുവാന്‍ വനം വകുപ്പിന്‌ അധികാരമുള്ളതായിരിക്കും. 


332 


2nd Marcu 2021] FOREST DEPARTMENT 129 





6. 


20. 


21, 


അസിസ്റന്റ്‌ 
00 റ 


കോട്ടയം. 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും ദര്‍ഘാസ്‌ അടങ്ങിയ സീല്‍ ചെയ്ത കവറിന്റെ പുറത്ത്‌ 
ജോലിയുടെ പേര്‌ രേഖപ്പെടുത്തേണ്ടതും അസിസ്റ്റന്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌, സോഷ്യല്‍ ഫോറസ്ര്രി 


ഡിവിഷന്‍, കോട്ടയം എന്ന വിലാസത്തില്‍ ലഭ്യമാക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന ദിവസം 


അവധിയാവുകയാണെങ്കില്‍ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദര്‍ഘാസ്‌ സ്വീകരിക്കൂന്നതാണ്‌. 
നിശ്ചിത സമയപരിധിയ്ക്കകം ലഭിക്കാത്ത ദര്‍ഘാസുകള്‍ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഓരോ ദര്‍ഘാസിന്റെ കൂടെയും 4 200-ന്റെ മുര്രപ്പ്രതത്തില്‍ തയ്യാറാക്കിയ (പിലിമിനറി എഗ്രിമെന്റും കൂടാതെ 
പൊതുമേഖലാ ബാങ്കില്‍ നിന്നോ ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ കോട്ടയം അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ 


പേരില്‍ മാറാവുന്ന ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ ആയി നിരത്രദവൃവും അടക്കം ചെയ്യേണ്ടതാണ്‌. 
ദര്‍ഘാസിലെ തിരുത്തലുകളില്‍ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ്‌. 


നിശ്ചിത സമയപരിധിക്കുള്ളില്‍ ലഭിച്ച ദര്‍ഘാസുകള്‍ നിശ്ചിത സമയത്ത്‌ അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധൃത്തില്‍ തുറന്ന്‌ 


പരിശോധിക്കുന്നതാണ്‌. 


സാധാരണയായി കുറവ്‌ തുക രേഖപ്പെടുത്തിയ ദര്‍ഘാസ്‌ സ്വീകരിക്കുന്നതായിരിക്കും. എന്നാല്‍ ഏത്‌ ദര്‍ഘാസും സ്വീക 
രിക്കുവാനോ നിരാകരിക്കുവാനോ ഉള്ള അധികാരം ദര്‍ഘാസ്‌ അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥന്‍ 
ഉണ്ടായിരിക്കുന്നതാണ്‌. 


ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചതിനുശേഷം അത്‌ പിന്‍വലിക്കുവാന്‍ കരാറുകാരന്‍ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


കരാര്‍ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തില്‍ അറിയിക്കുന്നതും ആയത്‌ ലഭിച്ച്‌ 
3 ദിവസത്തിനകം ₹$ 200-ന്റെ മുര്രപ്പരതത്തില്‍ കരാര്‍ ഒപ്പിടേണ്ടതുമാണ്‌. ആയതില്‍ വീഴ്ച വരുത്തുന്നപക്ഷം 
കരാറുകാരന്‍ സമര്‍പ്പിച്ച നിരതദ്രവൃം സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടി ജോലി കരാറുകാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തില്‍ പൂനര്‍ ദര്‍ഘാസ്‌ ചെയ്യുകയോ രണ്ടാമത്തെ ദര്‍ഘാസുകാരന്‍ ജോലി 
നല്‍കുകയോ മറ്റ്‌ വിധത്തില്‍ ജോലി ചെയ്യുകയോ ചെയ്യുന്നതാണ്‌. ആയതുമൂലം സര്‍ക്കാരിലേക്ക്‌ ഉണ്ടാകുന്ന 
നഷ്ടം നികത്തുവാന്‍ കരാറുകാരന്‍ ബാദ്ധ്യസ്ഥനാകുന്നതും അല്ലാത്തപക്ഷം കരാറുകാരന്റെ 


സ്ഥാവരജംഗമ വസ്തുക്കളില്‍ നിന്നും റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കൂന്നതുമായിരിക്കും. 


വിജയിയാകുന്ന കരാറുകാരന്‍ കരാര്‍ തുകയുടെ 10% (പരമാവധി LF 5,00,000) സെക്യൂരിറ്റി 
അടയ്ക്കേണ്ടതാണ്‌. ടി സെക്യൂരിറ്റി തുക കരാര്‍ ജോലി അവസാനിച്ച്‌ കരാറുകാരന്റെ ബാദ്ധൃത 
തിട്ടപ്പെടുത്തിയതിനുശേഷം മാത്രം തിരികെ നല്‍കുന്നതായിരിക്കും. 


കരാറുകാരന്‍ സോള്‍വന്‍സി നടത്തിയിട്ടുള്ള വസ്തുക്കള്‍ കരാര്‍ കാലാവധിയില്‍ അസന്യാധീനപ്പെടുത്തുവാന്‍ 
പാടുള്ളതല്ല. ഇക്കാരൃത്തില്‍ ആവശയമായ സമ്മതപ്രതം കരാര്‍ ഒപ്പിടുന്ന സമയത്ത്‌ നല്‍കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല. 


കരാര്‍ ലഭിക്കാത്ത കരാറുകാരുടെ നിരത്രദവ്യം വിജയിയായ കരാറുകാരന്റെ ദര്‍ഘാസ്‌ സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നല്‍കുന്നതാണ്‌. 


മുകളില്‍ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ്‌ ഏകദേശം മാത്രമാണ്‌. നടപ്പിലാക്കുന്ന സമയത്ത്‌ അളവില്‍ 
ഏറ്റക്കുറച്ചിലുകള്‍ ഉണ്ടാകുന്നതാണ്‌. യഥാര്‍ത്ഥ അളവിലുള്ള ജോലി ചെയ്യുവാന്‍ കരാറുകാരന്‍ ബാദ്ധൃസ്ഥ 
നായിരിക്കും. 


കരാര്‍ പ്രകാരമുള്ള തുക ജോലി പൂര്‍ത്തിയാക്കിയതിനുശേഷം നല്‍കുന്നതാണ്‌. 


മുകളില്‍ പറഞ്ഞ ജോലികള്‍ ടെണ്ടര്‍ അംഗീകരിച്ച്‌ അറിയിക്കുന്ന മുറയ്ക്ക്‌ ആരംഭിക്കേണ്ടതും 2022 
മേയ്‌ 2-ന്‌ അവസാനിപ്പിക്കേണ്ടതുമാണ്‌. ആയതിനുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി 
നല്‍കുന്നതല്ല. ജോലി തുടങ്ങുന്ന തീയതിയില്‍ മാറ്റം വരുത്തുവാന്‍ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര്‍ക്ക്‌ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ കോട്ടയം സോഷ്യല്‍ ഫോറസ്ട്രി ഡിവിഷനില്‍ (0481 2310412) നിന്നോ, പൊന്‍കുന്നം സോഷ്യല്‍ 
ഫോറസ്ട്രി റെയ്ഞ്ച്‌ ഓഫീസില്‍ നിന്നോ ലഭ്യമാകുന്നതാണ്‌. 


(പ്പ) 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌ 
(കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


333 


2nd Marcu 2021] FOREST DEPARTMENT 130 





ആറളം വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷന്‍ 


ദര്‍ഘാസ്‌ പരസ്യം 
നമ്പര്‍ എ2-389/2019. 2021 ജനുവരി 21. 


ആറളം വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷനു കീഴിലെ ആറളം വൈല്‍ഡ്‌ലൈഫ്‌ റെയ്ഞ്ചിലെ വിവിധ കേസുകളില്‍പ്പെട്ടതും തീര്‍പ്പ്‌ 
കല്‍പ്പിക്കപ്പെട്ടതുമായ തൊണ്ടി സാധനങ്ങള്‍ ആറളം വൈല്‍ഡ്‌ലൈഫ്‌ റെയ്ഞ്ച്‌ ഓഫീസില്‍ വെച്ച്‌ അതാത്‌ സമയം നിലവിലുള്ള 
സര്‍ക്കാര്‍ തടി ഡിപ്പോകളിലെ ലേലവൃവസ്ഥകള്‍ അനുസരിച്ച്‌ ആറളം വൈല്‍ഡ്‌ ലൈഫ്‌ വാര്‍ഡനോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ്‌ ഉദ്യോഗസ്ഥനോ താഴെ കാണിച്ച തീയതികളില്‍ രാവിലെ 11 മണിക്ക്‌ ടെണ്ടര്‍ / ലേലം ചെയ്ത്‌ 
വില്‍ക്കുന്നതായിരിക്കും. ലേല നിബന്ധനകളും സര്‍ക്കാര്‍ ഡിപ്പോയിലുള്ള നിലവിലുള്ള ടെണ്ടര്‍/ലേല വൃവസ്ഥകളും ഈ ടെണ്ടര്‍ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേല തീയതി ഏതെങ്കിലും കാരണവശാല്‍ പൊതു അവധി ദിവസമായി വരുകയാണെങ്കില്‍ 
തുടര്‍ന്ന്‌ വരുന്ന പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. ലേല വ്യവസ്ഥയില്‍ വല്ല മാറ്റവും ഉണ്ടാവുകയാണെങ്കില്‍ 
ആയത്‌ ഹാജരായിട്ടുള്ളവരുടെ സാന്നിദ്ധൃത്തില്‍ ലേലത്തിന്‌ മുമ്പായി വായിച്ച്‌ കേള്‍പ്പിക്കുന്നതായിരിക്കും. 


ലേലത്തീയതി--2021 മാര്‍ച്ച്‌ 18, 2021 ഏ്രില്‍ 22, 2021 ജൂണ്‍ 15, 2021 ആഗസ്റ്റ്‌ 10, 2021 സെപ്റ്റംബര്‍ 23, 2021 നവംബര്‍ 16, 
2021 ഡിസംബര്‍ 22. 


(പ്പ) 
വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ കാര്യാലയം, വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, 
ആറളം, ഇരിട്ടി. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 

കണ്ണൂര്‍ ഡിവിഷന്‍ 
ണ 
ഇ-ലേല പരസ്യം 
നമ്പര്‍ കെ. എന്‍. 3260/2019. 2021 ഫെഡ്രുവരി 11. 


കണ്ണൂര്‍ ഡിവിഷന്റെ പരിധിയിലുള്ള കണ്ണുവം റെയിഞ്ചിലെ വിവിധ തോട്ടങ്ങളില്‍ നിന്നും തിന്നിങ്ങ്‌ വഴി ശേഖരിച്ച തേക്ക്‌ 
കഴകള്‍ 16-3-2021, 25-3-2021 എന്നീ തീയതികളില്‍ ഇ-ലേലം നടത്തുന്നതായിരിക്കും. എം. എസ്‌. റ്റി. സി. കമ്പനിയില്‍ 
ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. വിശദ വിവരത്തിനായി 
WWw.mstcecommerce.com എന്ന വെബ്‌സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 09946473645 എന്ന നമ്പരില്‍ ബന്ധപ്പെടുക. 
തലശ്ശേരി-മാനന്തവാടി റോഡില്‍, ചങ്ങലഗേറ്റില്‍ നിന്നും വലതു ഭാഗത്തേക്ക്‌ തിരിഞ്ഞ്‌ 200 മീറ്റര്‍ മാറി ചങ്ങലഗേറ്റ്‌ ഡമ്പിംഗ്‌ 
ഡിപ്പോ സ്ഥിതി ചെയ്യുന്നു. 16-3-2021, 25-3-2021 തീയതികളില്‍ ലേലം നടത്തുന്നതും പ്രസ്തുത ലേലത്തില്‍ ബാക്കിവരുന്ന 
ലോട്ടുകള്‍ 6-4-2021 & 22-4-2021 എന്നീ തീയതികളിലും പുനര്‍ ലേലം നടത്തുന്നതായിരിക്കും. 


പട്ടികയില്‍ പറയുന്ന ഉല്‍പ്പന്നങ്ങള്‍ക്ക്‌ പുറമേ ഇ.-ലേലത്തിനു മുന്‍പു വരെ ശേഖരിച്ച്‌ അട്ടിവെക്കുന്ന ഉല്‍പ്പന്നങ്ങളും ടി 
ഇ-ലേലത്തില്‍ ഉള്‍പ്പെടുത്തി വില്‍ക്കുന്നതായിരിക്കും. 


പട്ടിക 


ചങ്ങലഗേറ്റ്‌ ഡമ്പിംഗ്‌ ഡിപ്പോ 








(രമ ലു 
ഇനങ്ങള്‍ ലോട്ടുകളുടെ എണ്ണം (ഉദ്ദേശം) അളവ്‌ (ഉദ്ദേശം) 
നമ്പര്‍ 
1 നാലാംതരം തേക്ക്‌ കഴകള്‍ 1 45 എണ്ണം 
2 അഞ്ചാം തരം തേക്ക്‌ കഴകള്‍ 2 384 എണ്ണം 





16-9-2014-ലെ വോള്യം 3, പാര്‍ട്ട്‌ 111, 36-00 നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധികരിച്ചിട്ടുള്ള അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 21-8-2014-ലെ Pro. (4) 29243/2013 നമ്പര്‍ നിബന്ധനകളും 
4-11-2014-ലെ വോള്യം 3, പാര്‍ട്ട്‌ III, 43-90 നമ്പര്‍ കേരള സര്‍ക്കാര്‍ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുളള അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 17-10-2014-ലെ Pro. (4)-29243/2013 നമ്പര്‍ നിബന്ധനകളും 
24-2-2016-ലെ കേരള സര്‍ക്കാര്‍ ഗസറ്റ്‌ വോളും 4, പാര്‍ട്ട്‌ III, 8-ാം നമ്പര്‍ പ്രകാരമുള്ള അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ 
കണ്‍സര്‍വേറ്റര്‍ (വിജിലന്‍സ്‌), തിരുവനന്തപുരത്തിന്റെ 3-2-2015-ലെ Pro. (4) 29243/2013 നമ്പര്‍ വിജ്ഞാപനങ്ങള്‍ക്ക്‌ വിധേയമായി 
ഇ-ലേലം ചെയ്തു വില്‍ക്കുൂന്നതാണ്‌. 


മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ ഏതെങ്കിലും ഇനം/ അളവ്‌ വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണൂരില്‍ നിക്ഷിപ്തമായിരിക്കും. ടി ഡിപ്പോയില്‍ ലേലം ചെയ്യുന്ന തടികള്‍ക്ക്‌ TF 25,000, 
മറ്റിനങ്ങള്‍ക്ക്‌ (കഴകള്‍, വിറക്‌, ബില്ലറ്റ്സ്‌) ₹ 20,000 നിരതദ്രവ്യം ലേല ദിവസത്തിന്റെ തൊട്ടു തലേദിവസം വൈകുന്നേരം 
6 മണിക്ക്‌ മുമ്പായി അടച്ചിരിക്കണം. ഈ തുക കേരള സര്‍ക്കാരിന്റെ ഇ-ര്രഷറി സംവിധാനത്തിലൂടെയോ കണ്ണൂര്‍ ഡിവിഷണല്‍ 
ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേരില്‍ ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍ മാറാവുന്ന വിധത്തില്‍ ഡിമാന്റ്‌ ര്ഡാഫ്റ്റ്‌ ആയി 
ലേലത്തിന്റെ തലേദിവസം ഉച്ചയ്ക്ക്‌ 2 മണിക്ക്‌ മുമ്പായി ഒടുക്കേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കുകൊള്ളുന്നയാളിന്റെ 
രജിസ്‌ട്രേഷന്‍ നമ്പര്‍ നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത്‌ നിരതദ്രവ്യം മുന്‍കൂര്‍ 
അടയ്ക്കുന്ന ലേലക്കാരനു മാത്രമേ ക്രമപ്രകാരമുള്ള ലോട്ടുകളുടെ ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ സാധിക്കുകയുള്ളു. 


334 


2nd Marcu 2021] FOREST DEPARTMENT 131 





വിജയിയായ ലേലക്കാരന്‍ ലേല വിലയുടെ 35% തുക ലേല സ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 7 (ഏഴ്‌) പ്രവൃത്തി 
ദിവസങ്ങള്‍ക്കകം അടയ്ക്കേണ്ടതാണ്‌. പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്ന ഉരുപ്പടികള്‍ക്കുള്ള തുക കേരള സര്‍ക്കാരിന്റെ ഇ-ഭ്രഷറി 
സംവിധാനത്തിലൂടെയോ കണ്ണവം റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസറുടെ പേരില്‍ സ്റ്റേറ്റ്‌ ബാങ്ക ഓഫ്‌ ഇന്ത്യ, കൂത്തുപറമ്പ്‌ ശാഖയില്‍ 
നിന്നും മാറത്തക്കവിധം ഡിമാന്റ്‌ (ഡ്രാഫ്റ്റായോ കൂത്തുപറന്‌ ്രഷറിയില്‍ പണമായോ അടയ്ക്കേണ്ടതാണ്‌. ബാങ്കുകള്‍ ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ 
മാറ്റുന്നതിന്‌ ഏതെങ്കിലും കമ്മീഷന്‍ ഈടാക്കുകയാണെങ്കില്‍ അത്‌ ലേലക്കാരന്‍ നല്‍കേണ്ടതാണ്‌. 


ലേല നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരം 
എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന്‌ 
മുമ്പ്‌ പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ പട്ടികയില്‍ പറഞ്ഞിട്ടുള്ള തേക്ക്‌ തടികളുടേയും കഴകളുടേയും 
അളവില്‍ മാറ്റം വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം റദ്ദ്‌ ചെയ്യുന്നതിനോ ഉള്ള അധികാരം കണ്ണൂര്‍ ഡിവിഷണല്‍ 
ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ലേലം സംബന്ധിച്ച വിശദ വിവരങ്ങള്‍ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍ വിലാസങ്ങളില്‍ / ഇ-മെയില്‍ /ഫോണ്‍ നമ്പര്‍ 
എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണൂര്‍ ഡിവിഷന്‍, കണ്ണ്ണോത്തുംചാല്‍, താണ, 
കണ്ണൂര്‍ ജില്ല, കേരളം, പിന്‍-670 012. 


ഇ-മെയില്‍--റിറിഗ്ഥ൨ @ kerala.gov.in 
ഫോണ്‍ നമ്പര്‍-0497 2704808. 
റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണവം റെയിഞ്ച്‌, പി. ഒ. കണ്ണോത്ത്‌, കണ്ണൂര്‍ ജില്ല, കേരളം, പിന്‍-670 650. 
@-oa0e3—ro-kannavam.for@kerala.gov.in 
ഫോണ്‍ നമ്പര്‍--0490-2300971, 8547602659. 
No. KN-3260/2019. Ilth February 2021. 


The following quantities of teak poles collected by Mechanical thinning from Kannavam Range, stacked and 
stored at dumping depot given in the schedule below under Kannur Division will be offered for sale by e-auction on 
16-3-2021 and 25-3-2021. Those who registered for auction with MSTC company only can have the right to participate in 
e-auction. Changalagate Dumping Depot is situated 200 Metre right to be Changalagate in Thalassery Mananthavadi road. 
Further details can be had from the websitewww.mstcecomerce.com. or 09946473645. For the item not sold on 16-3-2021 
and 25-3-2021 re-auction will be conducted on 6-4-2021 & 22-4-2021. 


Besides the Quantity shown in the schedule the quantity if any delivered to dumping sites before the date of 
e-Auction will also be included in the sale. 


SCHEDULE 


Changalagate Dumping Depot 








Sh Items No: of Ents Quantity (Approximate) 
No. (Approximate) 

1 Teak Poles IV Class 1 45 Nos. 

2 Teak Poles V Class 2 384 Nos. 





The sale will be subjected to the conditions notified in the e-auction notification and the general sale conditions 
vide Notification No. Pro(4) 29243/13 dated 21-8-2014 of Addl. Principal Chief Conservator of Forests (Protection), 
Thiruvananthapuram published in Kerala Gazette No. 36, Volume 111, Part HI dated 16-9-2014, Notification 
No. Pro(4) 29243/13 dated 17-10-2014 of Adl. Principal Chief Conservator of Forests (Protection), Thiruvananthapuram 
published in Kerala Gazette No. 43, Volume 111, Part 111 dated 4-11-2014 and Notification No. Pro. (4) 29243/13 dated 
3-2-2015 of Adl. Principal Chief Conservator of Forests (Vigilance), Thiruvananthapuram published in Kerala Gazete 
No. 8, Volume III, Part III dated 24-2-2015. 


The Divisional Forest Officer, Kannur Division, Kannur reserves all the right to exclude any class or quantity of 
Timber shown in the schedule above for sale. EMD amount of £€ 25,000 for Miscellaneous Timber and of € 20,000 for 
Teak Poles/Billets/Firewood can be remitted through e-treasury till 6 p. m. on the previous day of the auction. For the 
benefit of the bidders who are not well versed with online transactions, Divisional Forest Officer, Kannur will accept 
EMD in the form of Demand Draft payable at any Nationalized Bank drawn in favour of Divisional Forest Officer, Kannur 
till 2 p. m. on the previous day of the auction. Only registered customers who have remitted the EMD in time will be 
able to participate in the e-auction. If the sale value of bid materials is not paid within the specified time period against 
any of the bid lot by the 111 bidder, the EMD will be forfeited. 


Gaz. No. 9/2021/DTP (Forest). 325 


2nd Marcu 2021] FOREST DEPARTMENT 132 





The successful bidder, 35% of the bid value, after adjusting the EMD already remitted, shall be paid within 
7 working days of issuance of accepance letter. In case unsuccessful bidder the EMD will be returned to the bidders by 
Divisional Forest Officer concerned on request. The mode of payment is through e-treasury of Government of Kerala or 
Demand Draft (DD) drawn in favour of Range Forest Officer, Kannavam Range payable at State Bank of India, 
Koothuparamba Branch or by cash in Sub Treasury, Kuthuparamba for item included in Schedule. If any amount is 
charged by bank for clearing the DD, the same shall be borne by the bidder himself. 


If any modifications or change in the sale conditions are intimated by the Addl. Principal Chief Conservator of 
Forests (Protection), Thiruvananthapuram, that will also be applicable to this e-auction sale and it will be informed to the 
bidder before e-auction. The undersigned reserves the right to alter the quantities of the materials mentioned in the above 
schedule or to cancel the e-auction of any materials without further notice. 


Further particulars can be had from the Divisional Forest Officer, Kannur Division, Kannothumchal, P. O. Thana, 
Kannur District, Kerala State, Pin-670 012. 


e-mail : dfo-knr.for@kerala.gov.in 


Phone: 0497-2704808 


OR 
The Range Forest Officer, Kannavam Range, P. O. Kannoth, Pin-670 650, Kannur District, Kerala State. 


e-mail : ro-Kannavam.for@kerala.gov.in 


Phone: 0490 2300971, 8547602659. 


(Sd.) 
Office of the Divisional Forest Officer, Divisional Forest Officer 
Kannur. (For and on behalf of the Governor of Kerala). 





336 


